Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. രജി. നമ്പർ 
KL / TV ( N )/12/ 2009 - 2011 


OVERNMEX 


I 


NT OF K 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


1 


9th February 2010 
2010 ഫെബ്രുവരി 9 
20th Magha 1931 
1931 മാഘം 20 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ 


നമ്പർ ജി . ഡബ്ലിയു . ഇ ./ 578 / 2009. 


2010 ജനുവരി 14 . 


( 2 ) 


(3 ) 


കേരള ഗവർണ്ണർക്കുവേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജലവകുപ്പ്, 
എറണാകുളം പരിചയസമ്പന്നരായ കരാറുകാരിൽ നിന്നും 
പ്രാഥമിക എഗ്രിമെന്റ് ഉള്ളടക്കം ചെയ്ത മത്സരസ്വഭാവമുള്ള 
പ്രത്യേകംമുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ 11 - 2 - 2010 മുതൽ 17 - 2 - 2010 ഉച്ചയ്ക്ക് ഒരു 
മണിവരെ ഭൂജലവകുപ്പ് എറണാകുളം ജില്ലാ ഓഫീസിൽ 
നിന്നും ലഭിക്കുന്നതും 17- 2- 2010 ഉച്ചയ്ക്ക് 2 മണിവരെ ടി 
ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേ ദിവസം വൈകിട്ട് 
3 മണിക്ക് ജില്ലാ ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോ ഗസ്ഥനോ അപ്പോൾ ഹാജരുള്ള കരാ റു കാരുടെ 
സാന്നിദ്ധ്യ ത്തിൽ തുറക്കു ന്ന തു മാ ണ്. ഏതെ ങ്കിലും 
കാരണവശാൽ അന്നേ ദിവസം അവധിയായാൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം ദർഘാസ് സംബന്ധിച്ച എല്ലാ നടപടികളും 
നടത്തുന്നതുമായിരിക്കും. 


ജി . ഡബ്ലിയു . ഇ ./ 20 / 2009 - 10 - തിരുവാങ്കുളം 
ഗ്രാമപഞ്ചായത്തിലെ മാമലയിലുളള കേരള 
ഇലക്ട്രിക്കൽ ആന്റ് അലീഡ് എഞ്ചിനീയറിംഗ് 
ഫാക്ട റി യിലെ ഓഫീസ് കെട്ടിട ത്തിന്റെ 
മുൻവശത്തെ മേൽക്കൂരയിൽ നിന്നുളള മഴവെളളം 
കൃത്രിമ ജലപോഷണ പദ്ധതി നടപ്പാക്കുന്നതിനു 
വേണ്ടി ശേഖരിച്ച് റീചാർജ്ജ് പിറ്റ് കരിങ്കൽ 
പാക്കിംഗ് ഉപയോഗിച്ച് നിർമ്മിച്ച് കുഴിയിൽ 
ഫിൽറ്റർ മീഡിയ നിരത്തി കോൺക്രീറ്റ് സ്ലാബ് 
ഇട്ട് മൂടി വെള്ളം സംഭരിച്ച് പദ്ധതി 
നടപ്പാക്കുക രൂപ 1,09,000 


2 ,800 


2nd FEB . 2010 ) 


GROUND WATER DEPARTMENT 


( 2 ) 


( 3 ) 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വി. നി. 

പണി തീർക്കേണ്ട കാലാവധി- - കരാർ ഉറപ്പിക്കുന്ന തീയതി 
മുതൽ 30 ദിവസം. 


2 


ജി . ഡബ്ലിയു . ഇ . / 21/ 2009 - 10 - തിരു വാ ങ്കുളം 
ഗ്രാമപഞ്ചായത്തിലെ മാമലയിലുളള കേരള 
ഇലക്ട്രിക്കൽ ആന്റ് അലീഡ് എഞ്ചിനീയറിംഗ് 
ഫാക്ടറിയിലെ ഓഫീസ് കെട്ടിടത്തിന്റെ 
പുറകുവ ശ ത്ത മേൽക്കൂ ര യിൽ നിന്നുളള 
മഴവെളളം കൃത്രിമ ജലപോഷണ പദ്ധതി 
നടപ്പാക്കുന്നതിനുവേണ്ടി ശേഖരിച്ച് റീചാർജ്ജ് 
പിറ്റ് കരിങ്കൽ പാക്കിംഗ് ഉപയോഗിച്ച് നിർമ്മിച്ച് 
കുഴിയിൽ ഫിൽറ്റർ മീഡിയ നിരത്തി കോൺക്രീറ്റ് 
സ്ലാബ് ഇട്ട് മൂടി വെള്ളം സംഭരിച്ച് പദ്ധതി 
നടപ്പാക്കുക - രൂപ 1,23,000 
ജി . ഡബ്ലിയു . ഇ ./ 22/ 2009 - 10 - ടി ടി ട്രാൻസ് 
ഫോർമർ കെട്ടിടത്തിന്റെ പുറകു വശത്തെ 
മേൽക്കൂരയിൽ നിന്നുളള ടി ടി -- രൂപ 1,19,000 
ജി . ഡബ്ലിയു . ഇ ./23 /2009 - 10 - ടി ടി സക്ച്ച റൽ 
കെട്ടിടത്തിന്റെ പുറകുവശത്തെ മേൽക്കൂരയിൽ 
നിന്നുള്ള ടി ടി - രൂപ 1, 16,000 


- ദർഘാസ് പമാ ണ ത്തിന്റെ വില ചെക്കായോ 
ഡാറ്റായോ സ്വീകരിക്കുന്നതല്ല. ദർഘാസ് പ്രമാണം പരസ്പരം 

കൈമാറുവാൻ പാടുള്ളതല്ല. നിശ്ചിത സമയത്തിനു ശേഷം 
ലഭിക്കുന്നതും നിര ത ദ വ്യം കെട്ടി വ യ് ക്കാ ത്ത തു മാ യ 
ദർഘാ സു ക ൾ സ്വീക രി ക്കു ന്ന ത ല്ല . നിര തദവ്യം ജില്ലാ 
ആഫീ സർ, ഭൂജ ല വകുപ്പ്, എറ ണാ കുളം എന്ന പേരിൽ 
ഏതെങ്കിലും പൊതുമേഖലാ ബാങ്കിന്റെ കാക്കനാട് ശാഖയിൽ 
മാറാ വുന്ന ഡിമാന്റ് ഡാഫ്റ്റായി സമർപ്പിക്കേ ണ്ട താ ണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും തിരസ്കരിക്കുന്നതിനുമുള്ള 
അധികാരം ഭൂജലവകുപ്പ് എറണാകുളം ജില്ലാ ആഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. ഇതുസംബന്ധമായ കൂടുതൽ വിവരങ്ങൾ 
ഭൂജലവകുപ്പ് എറണാകുളം ജില്ലാ ആഫീസിൽ നിന്നും എല്ലാ 
പ്രവർത്തി ദിവസങ്ങളിലും നേരിട്ട് അന്വേഷിച്ച് അറിയാവുന്ന 
താണ്. ഭൂജലവകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് എല്ലാ 
നിയമങ്ങളും ഇതിനും ബാധകമായിരിക്കും. 


3, 100 


3 


3 , 000 


4 


2 ,900 


ഭൂജല വകുപ്പ് ജില്ലാ ആഫീസ്, 
എറണാകുളം, കൊച്ചി- 30 . 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


